Regn . No. KERBIL /2012/ 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2013 


| Reg. No. രജി. നമ്പർ 
KL / TV ( N )/ 634/2012- 14 


GOVERN 


, 
കയ 


രള സർക 


ാർ 


NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


22nd January 2013 
2013 ജനുവരി 22 


THIRUVANANTHAPURAM , TUESDAY 


Vol . I ) 
വാല്യം 2 [ 


No. 1 4 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


2nd Magha 1934 
1934 മാഘം 2 


PART III 
Commissionerate of Land Revenue 

MALAPPURAM DISTRICT 


തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 

നടപടിക്രമം 
( ഹാജർ കെ . ഗോപാലൻ) 


നമ്പർ ജെ - 2137 / 2010 . 

2012 ഡിസംബർ 13. 
സൂചന. (1) ശ്രീ . കൊല്ലപ്പാട്ടിൽ ജനാർദ്ദനൻ എന്നയാളുടെ 

അപേക്ഷ . 


(2 ) തിരൂരങ്ങാടി തഹശീൽദാരുടെ 16 - 3 - 2009 - ലെ 

ജി1-5198 /2007 നമ്പർ റിപ്പോർട്ട്. 
തിരൂരങ്ങാടി താലൂക്ക്, തേഞ്ഞിപ്പലം വില്ലേജ്, റീ സർവ്വേ 
361/ 4 - ൽപ്പെട്ട 2 സെന്റ് സി . കെ . ഭൂമി പട്ടയഭൂമി രജിസ്റ്റർ 
ചെയ്യുന്നതിന് അനുമതിക്കായി ശ്രീ . കൊല്ലപ്പാട്ടിൽ ജനാർദ്ദനൻ 
എന്നയാൾ സൂചന ( 1) പ്രകാരം സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
തി രൂ ര ങ്ങാടി തഹ ശീൽദാർ മുഖേന അ ന്വേ ഷ ണം 
നടത്തുകയും സൂചന ( 2) പ്രകാരം തഹശീൽദാർ റിപ്പോർട്ട് 
സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 

അപേക്ഷ ക്കാ സ് പ ദ മായ ഭൂമി തേഞ്ഞിപ്പലം സബ് 
രജിസ്ട്രാർ ഓഫീസിലെ 2806 / 2005 -ാം നമ്പർ ആധാര പ്രകാരം 
കണ്ണച്ചൻ തൊടി മൊയ്തീൻകുട്ടി മുതൽ പേരിൽ നിന്നും 
അപേക്ഷ ക ന് തീരു ലഭിച്ച താ ണ് . ടി ഭൂമിക്ക് മുൻ 

കൈവശക്കാരുടെ പേരിൽ 2 -ാം നമ്പർ കണക്കിൽ പല വക 
നികുതി അട വാ ക്കി യിട്ടു ണ്ട ന്നും , ഇത് പഞ്ചാ യ ത്തിൽ 
നിക്ഷിപ്ത മായ ഭൂമി യ ല്ലെന്നും തഹശീൽദാർ റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട്. ടി ഭൂമി അപേക്ഷകന്റെ പേരിൽ രജിസ്റ്റർ 
ചെയ്തുനൽകുന്നതിന് അയൽ കൈവശക്കാരന്റെ സമ്മതപത്രം 
ഹാജരാക്കിയിട്ടുണ്ട്. 


ടി ഭൂമിയിൽ അവ കാശം തെളി യി ക്കുന്ന അസ്സൽ 
ആധാരങ്ങൾ, മറ്റു രേഖകൾ എന്നിവ സഹിതം ഹാജരാകുവാൻ 
അപേക്ഷകന് നോട്ടീസ് നൽകുകയും അപേക്ഷകൻ 17 - 4-2012- ന് 
നേരിൽ ഹാജരായി രേഖകൾ ഹാജരാക്കുകയും ചെയ്തു . 

തിരൂരങ്ങാടി തഹശീൽദാരുടെ റിപ്പോർട്ടും, രേഖകളും 
പരിശോധിച്ചതിൽ അപേക്ഷക്കാസ്പദമായ ഭൂമി അപേക്ഷകൻ 
ആധാരപ്രകാരം കൈവശം വെച്ചു വരുന്നതായി കാണുന്നു . 
കൂടാതെ 21 - 6 - 2012 - ന് സ്ഥലം നേരിൽ പരിശോധിച്ചതിൽ 
അപേക്ഷപ്രകാരമുള്ള റീ സർവ്വേ 361/4 - ൽപ്പെട്ട 2 സെന്റ് ഭൂമി 
ചേളാരി മാതാപ്പുഴ റോഡിന്റെ തെക്കുവശത്തായി ഒഴിഞ്ഞു 
കിടക്കുന്ന ഭൂമിയാണെന്നും കുഴിക്കൂറുചമയങ്ങളൊന്നുമില്ലാത്ത 
ഭൂമിയാണെന്നും വ്യക്തമാകുകയുണ്ടായി. അപേക്ഷ ഭൂമിയോട് 
ചേർന്നുകിടക്കുന്ന ഭൂമികളെല്ലാം നി. കെ . പാറയായി വില്ലേജ് 
റിക്കാർഡിൽ രേഖ പ്പെടു ത്തി യ തും , കൈ വ ശ ക്കാർക്ക് 
- എം . എൽ. ആർ. ആക്ട് പ്രകാരം പതിച്ചുനൽകിയതുമാണെന്ന് 
സ്ഥല പരിശോധനയിൽ വ്യക്തമാക്കുകയുണ്ടായി. 

സ്ഥലപരിശോധനയുടെയും, തിരൂരങ്ങാടി തഹശീൽദാരുടെ 
റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ തിരൂരങ്ങാടി താലൂക്ക് 
റീ . സ . 361/ 4- ൽ പ്പെട്ട 2 സെന്റ് സി . കെ . ഭൂമി എം . എൽ. ആർ. 
ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തുനൽകുന്നതിനെതിരെ 
ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് 24 -7 - 2012 - ലെ 
30 -ാം നമ്പർ കേരള ഗസറ്റിലും ( വാ ല്യം - 57 ) താലൂക്ക് 
ഓഫീസ്, വില്ലേജാഫീസ്, ഗ്രാമ പഞ്ചായത്ത് ഓഫീസ് 
കൃഷിഭവൻ വഹ സ്ഥലം എന്നിവിട ങ്ങ ളിലും പരസ്യ 

പ്പെടു ത്തിയിരു ന്നുവെങ്കിലും ആരും തന്നെ ഇതേ വരെ 
ആക്ഷേപമോ അവകാശമോ തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല . 


മേൽ സാഹ ച ര്യ ത്തിൽ തിരൂ ര ങ്ങാടി താലൂക്ക് 
തേഞ്ഞിപ്പലം വില്ലേജ് റീ സർവ്വ 361 / 4- ൽപ്പെട്ട 2 സെന്റ് 
നി. കെ . ഭൂമി അപേക്ഷകനായ ശ്രീ . കൊല്ലപ്പാട്ടിൽ ജനാർദ്ദനൻ 
S/o കുഞ്ഞിലക്ഷ്മിയമ്മ, ചെനക്കലങ്ങാടി എന്നവരുടെ പേരിൽ 
എം . എൽ. ആർ. ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതിന് 
അനുമതി നൽകി ഇതിനാൽ ഉത്തരവാകുന്നു . 

- തിരൂരങ്ങാടി തഹശീൽദാർ ടി ഭൂമി പട്ടയ ഭൂമിയാക്കി മാറ്റി 
റവന്യൂ റിക്കാർഡു ക ളിൽ ആ വ ശ്യ മായ മാറ്റ ങ്ങ ൾ 
വരു ത്തു ന്ന തിനും അപേക്ഷ ക നിൽ നിന്നും കുടിശ്ശിക 
അടക്കമുള്ള ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ 
സ്വീകരിക്കേണ്ടതുമാണ്. 


നൽകുന്നതിനെതിരെ ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള 
നോട്ടീസ് 2012 ജൂലൈ 3 - ലെ 27 -ാം നമ്പർ കേരള ഗസറ്റിലും 
(വാല്യം- 57 ) താലൂക്കാഫീസ്, വില്ലേജാഫീസ്, ഗ്രാമ പഞ്ചായത്ത് 
ഓഫീസ് കൃഷിഭവൻ വഹ സ്ഥലംഎന്നി വി ട ങ്ങ ളിലും 
പരസ്യപ്പെടുത്തിയിരുന്നുവെങ്കിലും ആരുംതന്നെ ഇതേവരെ 
ആക്ഷേപമോ അവകാശമോ തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല . 
-- മേൽ സാഹ ച ര്യ ത്തിൽ തിരൂ ര ങ്ങാടി താലൂക്ക് 
എ . ആർ. നഗർ വില്ലേജ് റീ . സർവ്വ 563/ 1- ൽപ്പെട്ട 304 സെന്റ് 
നി . കെ . ഭൂമി അപേക്ഷകനായ ശ്രീ . അരീക്കൻ അബ്ദുള്ള 
S/o മൊയ്തീൻ, എന്നയാളുടെ പേരിൽ എം. എൽ. ആർ. ആക്ട് 
പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി നൽകി ഇതിനാൽ 
ഉത്തരവാകുന്നു . 

-- തിരൂരങ്ങാടി തഹശീൽദാർ ടി ഭൂമി പട്ടയ ഭൂമിയാക്കി മാറ്റി 
റവന്യൂ റിക്കാർ ഡു ക ളിൽ ആവ ശ്യ മായ മാറ്റ ങ്ങൾ 
വരു ത്തു ന്ന തിനും അപേക്ഷ ക നിൽ നിന്നും കുടിശ്ശിക 
അടക്കമുള്ള ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ 
സ്വീകരിക്കേണ്ടതുമാണ്. 


നമ്പർ ജെ - 5042/ 2004. 


2012 ഡിസംബർ 19. 


സൂചന. ( 1) ശീ . അരീക്കൻ അബ്ദുള്ള S/o മൊയ്തീൻ, 

എന്നയാളുടെ 8 - 9- 2004 - ലെ അപേക്ഷ . 


( ഒപ്പ്) 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
തിരൂർ. 


റവന്യൂ ഡിവിഷണൽ 

ഓഫീസർ. 


നോട്ടീസ് 


(2) തിരൂരങ്ങാടി തഹശീൽദാരുടെ 16 - 12 - 2008 - ലെ 

- ജി1- 6817 / 2004 നമ്പർ റിപ്പോർട്ട്. 
തിരൂരങ്ങാടി താലൂക്ക് എ . ആർ. നഗർ വില്ലേജ് റീ സർവ്വേ 
563/ 1- ൽപ്പെട്ട 3034 സെന്റ് നി. കെ . ഭൂമി പട്ടയഭൂമി രജിസ്റ്റർ 
ചെയ്യുന്നതിന് അനുമതിക്കായി ശ്രീ . അരീക്കൻ അബ്ദുള്ള 
s/o മൊയ്തീൻ, കുറ്റൂർ നോർത്ത് പി . ഒ . എന്നയാൾ അപേക്ഷ 
സമർപ്പിക്കുകയുണ്ടായി. ഈ അപേക്ഷയിൻമേൽ തിരൂരങ്ങാടി 
തഹശീൽദാർ മുഖേന അന്വേഷണം നടത്തുകയും സൂചന (2 ) 
പ്രകാരം തഹശീൽദാർ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 

-- അപേക്ഷക്കാസ്പദമായ ഭൂമി 2362 / 71 നമ്പർ ആധാര 
(പകാരം മൊയ്തു എന്ന യാളിൽ നിന്നും അപേക്ഷ കന് 

കൈവശം സിദ്ധിച്ചതാണ്. കൈവശാധാരത്തിൽ റീ . സ . 563 / 2 
എന്നാണ് കാണുന്നതെങ്കിലും, യഥാർത്ഥത്തിൽ ഭൂമി സ്ഥിതി 
ചെയ്യുന്നത് റീ . സ . 563 / 1 ലാണെന്ന് തഹശീൽദാർ റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട്. ടി ഭൂമിക്ക് അപേക്ഷകന്റെ പേരിൽ പലവകയിന 
ത്തിൽ നികുതി അടച്ചിട്ടുണ്ടെന്നും പഞ്ചായത്ത്ആക്ട്പ്രകാരം 
ഇത് പഞ്ചാ യ ത്തിൽ നിക്ഷി പ് ത മായ ഭൂമി യ ല്ലെന്നും 
തഹശീൽദാരുടെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. അപേക്ഷാ 
ഭൂമി പട്ടയഭൂമിയാക്കി മാറ്റുന്നതിന് സമ്മതമാണെന്ന് കാണിച്ച് 
അയൽ കൈവശക്കാർ സമ്മതപത്രം നൽകിയിട്ടുണ്ട്. 


- നമ്പർ ജെ - 8876 / 2011. 

2012 നവംബർ 17 . 
- തിരൂർ താലൂക്ക്, തലക്കാട് വില്ലേജ്, റീ സർവ്വ 282/ 18 - ൽപ്പെട്ട 
11 സെന്റ് സി . കെ . ഭൂമി, എം . എൽ. ആർ. ആക്ട് പ്രകാരം 
പട്ടയഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി 
മുത്താണിക്കാട്ട് ഹംസ S/o അവറാൻ നിറമരുതൂർ എന്നവർ 
അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ടി ഭൂമി അപേക്ഷകന്റെ പേരിൽ 
എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയഭൂമിയാക്കി മാറ്റി 
രജി സ്റ്റർ ചെയ്യു ന്ന തിന് അ നു മ തി കൊടു ക്കു ന്ന തിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
മതിയായ തെളിവുകൾ സഹിതം ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ 
തീയതിമുതൽ 60 ദിവസത്തിനകം തിരൂർ റവന്യൂ ഡിവിഷണൽ 
ഓഫീസർ മുൻപാകെ എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 


- (2) 


നമ്പർ 


ജെ - 8719 / 2011. 


2012 ഡിസംബർ 7 . 


ടി ഭൂമിയിൽ അ വ കാശം തെളിയിക്കുന്ന അസ്സൽ 
ആധാരങ്ങൾ, മറ്റു രേഖകൾ എന്നിവ സഹിതം ഹാജരാകുവാൻ 
അപേക്ഷകന് നോട്ടീസ് നൽകുകയും അപേക്ഷകൻ 27 -2 -2009 - ന് 
ഹാജരാകുകയും ചെയ്തു . സ്ഥലത്തിന്റെ അസ്സൽ ആധാരം, 
ലോൺ എടുത്തതിനാൽ എ . ആർ. നഗർ കോ -ഓപ്പറേറ്റീവ് 
ബാങ്കിലാണെന്നും അറിയിച്ചു . രേഖകൾ ഹാജരാക്കു വാൻ 
ആവശ്യപ്പെട്ട് കക്ഷിക്ക് വീണ്ടും നോട്ടീസ് അയയ്ക്കുകയും 
19 - 1 - 2011 - ന് കക്ഷി ഹാജ രാ യി അസ്സൽ ആധാരം 
സമർപ്പിക്കുകയും ചെയ്തു . 

| 7 - 5 - 2012 - ന് സ്ഥലപരിശോധന നടത്തിയതിൽ അപേക്ഷാ 
ഭൂമി സ്ഥിതി ചെയ്യുന്നത് റീ . സ . 563 / 1 ലാണെന്ന് ബോദ്ധ്യ 
പ്പെടുകയുണ്ടായി. സ്ഥലപരിശോധനയുടെയും, തിരൂരങ്ങാടി 
തഹ ശീൽ ദാരുടെ റിപ്പോർട്ടിന്റെയും അടിസ്ഥാ ന ത്തിൽ 
എ . ആർ. നഗർ വില്ലേജ് റീ . സ . 563 /1- ൽപ്പെട്ട 304 സെന്റ് 
നി. കെ . ഭൂമി എം .എൽ. ആർ. ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തു 


പൊന്നാനി താലൂക്ക്, എടപ്പാൾ വില്ലേജ്, റീ സർവ്വ 
154 / 2 - ൽപ്പെട്ട 26 സെന്റ് സി . കെ . ഭൂമി, എം . എൽ. ആർ. 
ആക്ട് പ്രകാരം പട്ടയഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് 
അ നു മ തി ക്കാ യി ശ്രീ . സത്യ പാൽ S/ o സുഭദ അ മ്മ , 
നാറാണം ചു മരത്ത്, കോലളവ് അംശം, പൂക്കരത്തറ ദേശം, 
എടപ്പാൾ വില്ലേജ് എന്നയാൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ടി 
ഭൂമി അപേക്ഷകന്റെ പേരിൽ എം . എൽ. ആർ. ആക്ട് പ്രകാരം 
പട്ടയഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി 
നൽകു ന്ന തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം 
ഉണ്ടങ്കിൽ ആയത് മതിയായ തെളിവുകൾ സഹിതം ഈ 

നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 60 ദിവസത്തിനകം 
തിരൂർ ആർ. ഡി . ഒ . മുൻപാകെ രേഖാമൂലം എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്. 


നമ്പർ 


ജെ - 3730 / 2008. 


2012 ഡിസംബർ 13. 


പൊന്നാനി താലൂക്ക്, വട്ടംകുളംവില്ലേജ്, റീ സർവെ 
145 / 4- ൽപ്പെട്ട 76 സെന്റ് സി. കെ . ഭൂമി, എം . എൽ. ആർ. ആക്ട് 
പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി 
ശ്രീമതി തങ്കമ്മു w/o അച്യുതൻ, എലിയപ വീട്ടിൽ എന്നവർ 
അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ടി ഭൂമിഅപേക്ഷകയുടെ പേരിൽ 
എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ട യ ഭൂ മി യാക്കി മാറ്റി 
രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി നൽകുന്നതിൽ ആർക്കെങ്കിലും 
എന്തെ ങ്കിലും ആക്ഷേ പ മു ണ്ട ങ്കിൽ ആയത് മതി യായ 
തെളിവുകൾ സഹിതം ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ 
തീയതിമുതൽ 60 ദിവസത്തിനകം തിരൂർ ആർ. ഡി . ഒ. 
മുൻപാകെ രേഖാമൂലം എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 


നമ്പർ ജെ - 1896 / 2008. 

2012 ഡിസംബർ 28. 
തിരൂരങ്ങാടി താലൂക്ക്, തേഞ്ഞിപ്പലം വില്ലേജ്, റീ സർവ്വ 
519 / 2 ( പഴയ റീ . സ . 366 ) - ൽപ്പെട്ട 1 ഏക്കർ 59 സെന്റ് 
നി . കെ . ഭൂമി, എം. എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയഭൂമിയായി 
രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി ശ്രീ . ആരാംകുനി 
മമ്മത്കോയ മുതൽ 3 പേർ പായിച്ചംകണ്ടി പറമ്പ്, പി . ഒ. നല്ലളം, 
കോഴിക്കോട് വില്ലേജ് എന്നവർ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. 
ടി ഭൂമി അപേക്ഷ കന്റെ പേരിൽ എം . എൽ. ആർ. ആക്ട് 
പ്രകാരം പട്ടയഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് 
അനുമതി നൽകു ന്ന തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കിൽ ആയത് മതിയായ തെളിവുകൾ സഹിതം 
ഈ നോട്ടീസ് പരസ്യ പ്പെ ടു ത്തിയ തീയതിമുതൽ 60 
ദിവസത്തിനകം തിരൂർ ആർ. ഡി . ഒ. മുൻപാകെ രേഖാമൂലം 
എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 

( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസ്, റവന്യൂ ഡിവിഷണൽ 
തിരൂർ. 

ഓഫീസർ. 


